Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


GOVERNM 


കര 


രള സർക്ക 
VMENT OF 


കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2019 ഡിസംബർ 24 
24th December 2019 

1195 ധനു 8 
8th Dhanu 1195 
1941 പൌഷം 3 
3rd Pousha 1941 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


241A6DEC . 20191 


COMMISSIONERATE OF LAND REVENUE 


തിരുത്തൽ പരസ്യം 


- (2 ) 


നമ്പർ ബി2 - 16680/ 2019. 


| 2019 ഒക്ടോബർ 3. 


- 6- 8- 2019- ലെ കേരള ഗസറ്റ് നമ്പർ 32, ( വാല്യം 8, പാർട്ട് III ) 
കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 7113 -ാം 
നമ്പർ പേജിൽ ക്രമ നമ്പർ ( 5) പ്രകാരമുള്ള മേൽ നമ്പർ 
പരസ്യത്തിൽ പരേതനായ ആർ. ഗോപാലകൃഷ്ണകുറുപ്പിന്റെ 
അവകാശികളായി ചേർത്തിട്ടുള്ള 1 -ാം കക്ഷി പിതാവും, 3,4 
കക്ഷികൾ സഹോദരന്മാരും 5 -ാം കക്ഷി സഹോദരിയുമാണ്. ടി 
കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളായി വരാത്തതിനാൽ 
ടി കക്ഷികളെ ഒഴിവാക്കി 2 -ാം കക്ഷി ( മാതാവ്) യാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശിയെന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


കമ 


നമ്പർ സി6 - 16646 / 2014. 

2019 ഒക്ടോബർ 4. 
-- കരു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ക്ലാപ്പന വില്ലേജിൽ 
ക്ലാപ്പന വടക്ക് മുറിയിൽ കുളങ്ങരേത്ത് വീട്ടിൽ പ്രസാദ്, ആർ. 
1- 1-2008 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ഗീത സമർപ്പിച്ചിരുന്ന 
അപേക്ഷ യിൻമേൽ ക്ലാപ്പന വില്ലേജാഫീസർ അന്വേഷണം 
നടത്തിയ തിലും അവകാശ വിചാരണ നട ത്തി യ തിലും 
മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും പ്രസാദ്, ആർ. 1- 1- 2008 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
പേര് 

- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഗീത 

ഭാര്യ 
- 2 വിഷ്ണു പ്രസാദ് @ വിഷ്ണു മകൻ - 31 

ജിഷ്ണു പ്രസാദ് @ ജിഷ്ണു ,, 
(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യ പ്പെ ടു ത്തി 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ പരിഗണി 
ക്കുന്നതല്ല. 


- 


60 


താലൂക്കാഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
തഹശീൽദാർ, 


Karunagappally Taluk 


പരസ്യം 


(1) 


നമ്പർ സി6 - 11053 / 2019. 


2019 ഒക്ടോബർ 1. 


കരു നാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര വില്ലേജിൽ 
മുള്ളിക്കാല മുറിയിൽ ഇടയിലവിള പുത്തൻ വീട്ടിൽ ( ഷീജാ 
മന്ദിരം) എൻ. നാരായണ പിള്ള 20 - 12- 2002 - ൽ മരണപ്പെട്ടു 

പോ യിട്ടു ള ള താ ണ് . പരേതന്റെ പേരിലുള്ള അ വ കാശ 
സർട്ടിഫിക്കറ്റിനായി ടി വില്ലേജിൽ ടി മുറിയിൽ ഷീജാമന്ദിരം 
വീട്ടിൽ ഷീജ, എസ്. എൻ. സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ 
തേവലക്കര, ശക്തികുളങ്ങര വില്ലേജാഫീസർമാർ അന്വേഷണം 
നടത്തിയ തിലും അ വ കാശ വിചാ രണ നട ത്തി യ തിലും 
മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും എൻ. നാരായണ പിള്ള 
20 - 12 -2002 - ൽ മരണമടഞ്ഞുവെന്നുംപരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ സി6 - 14907 / 2019. 

2019 നവംബർ 25. 
ക രു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ചവറ വില്ലേ ജിൽ 
തോട്ടിനുവടക്ക് മുറിയിൽ പട്ടരുതോപ്പിൽ വീട്ടിൽ ബഷീർ, എം . 
2- 11 - 2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ മൈമൂനത്ത് 
സമർപ്പിച്ചിരുന്ന അ പേ ക്ഷ യിൻ മേൽ ചവറ , കരവാളൂർ 
വില്ലേജാഫീസർമാർ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും 
ബഷീർ , എം . 2 - 11 - 2019 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


പേര് 


| കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


മകൾ 


1 


ഉഷാകുമാരി 
ശിവകുമാർ 
ഷീജ , എസ്. എൻ. 


മകൻ 


- 


53 


ഭാര്യ 
മകൻ 


മകൾ 


മൈമൂനത്ത് 
ഷമീം, ബി. 
ഷംന , എം . 
ഷഹന, എം . 


മകൾ 


- 


35 


(പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല ). 


പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽവിവരിച്ചവർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് പരസ്യം കേരള 
സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാ ലാ വധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


116 


24th DEC. 2019] 


COMMISSIONERATE OF LAND REVENUE 


| 11467 


നമ്പർ സി6 - 13867/ 2019. 

2019 നവംബർ 16 . 
- കരുനാഗപ്പള്ളി താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ 
മാലിഭാഗം മുറിയിൽ തറയിൽ പുത്തൻ വീട്ടിൽ സുനിൽ കുമാർ 
3-1- 2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ വിദ്യാമോൾ, എസ്. 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ തെക്കുംഭാഗം വില്ലേജാഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശവിചാരണ നടത്തിയതിലും 
മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും സുനിൽ കുമാർ 3 - 1- 2019 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി6 - 12780 / 2019. 

2019 നവംബർ 1. 
- കരുനാഗപ്പള്ളി താലൂക്കിൽ ക്ലാപ്പന വില്ലേജിൽ ക്ലാപ്പന 
വടക്ക് മുറിയിൽ വി . എസ്. മന്ദിരത്തിൽ സുമംഗല , പി . 
18 - 9 - 2019 - ൽ മരണപ്പെട്ടു പോ യിട്ടുള്ളതാണ്. പരേതയുടെ 
പേരിലുള്ള അ വ കാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
ദീപു നാഥ്, വി . എസ്. സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ 
ക്ലാപ്പന , നൂറ നാട് വില്ലേജാഫീ സർമാർ അന്വേഷണം 
നടത്തിയ തിലും അവ കാശ വിചാരണ നട ത്തി യ തിലും 
മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും സുമംഗല , പി . 18 - 9 - 2019 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- ദീപ , വി . എസ്. 

മകൾ 
2 ദീപുനാഥ്, വി. എസ്. 

മകൻ 
(പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല .) 

പരേതയുടെ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപംഉള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

- ( ഒപ്പ്) 
കരുനാഗപ്പള്ളി. 

തഹശീൽദാർ, 


62 


50 


3 


സരോജിനി 

മാതാവ് 
വിദ്യാമോൾ, എസ്. 

ഭാര്യ 

- 26 
ശുതി സുനിൽ കുമാർ മകൾ 
- (പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . ഇതിൽ 3 -ാം കക്ഷി 
മെനറും 2 -ാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ്.) 

പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്ര മാ ണ ന്ന് കാണിച്ച് ഒ ര വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


- ( 5 ) 


Kottarakkara Taluk 


നമ്പർ സി6 - 14908 / 2019. 

2019 ഡിസംബർ 9 . 
കരു നാ ഗ പ്പള്ളി താ ലൂ ക്കിൽ ആലപ്പാട് വില്ലേ ജിൽ 
വെള്ളനാതുരുത്ത്തുറയിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ തങ്കപ്പൻ 
1-8 - 1998 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ പേരിലുള്ള 
അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ മോഹനദാസ് 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ ആലപ്പാട് വില്ലേജാഫീസർ 
അന്വേഷണം നടത്തിയതിലും അവകാശ വിചാരണ നടത്തി 
യതിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും തങ്കപ്പൻ 1 - 8 - 1998 - ൽ 
മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


മകൾ 


5 


മനോന്മണി 
ചന്ദിക 
കഴ്സൺ 
പങ്കജൻ 


പരസ്യം 

- (1) 
നമ്പർ എ4- 17446/ 2019. 

2019 നവംബർ 5 . 
- കൊട്ടാ ര ത ര താ ലൂ ക്കിൽ മേലില വില്ലേ ജിൽ 
ചെങ്ങമനാട് പി. ഒ., നടുക്കുന്ന് പ്ലാവിള വീട്ടിൽ കുഞ്ഞമ്മ, പി . 
2 - 8 - 2 019 - ൽ മരണപ്പെട്ടു പോയി. പരേതയുടെ പേരിലുള്ള 
പി . എഫ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മറ്റ് ഇതര 
ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതയുടെ മകൾ ടിയിൽ സിസിലി 

കൊ ട്ടാ ര ത ര ത ഹ ശീൽദാർ മു മ്പാകെ ബോധിപ്പിച്ച് 
അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ വിചാരണയും 
നട ത്തി യ തിൽ പരേ ത യു ടെ അ വ കാ ശി ക ളാ യി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 
| ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
മാത , പി . ജെ . 

മകൻ 
സിസിലി യോഹന്നാൻ 

മകൾ 
ജോയി, പി. ജെ . 

മകൻ 
തങ്കമ്മ, പി . ജെ . 
പരേതയുടെ ഭർത്താവ് മര ണ പ്പെട്ടു പോയി 
ട്ടുള്ളതാണ്. പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേ രള ഗസറ്റിൽ പ്രസി ദ്ധ ം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുൻപാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മകൻ 


5 


3 


മകൾ 


തങ്കം 

മകൾ 
ലീന 
മോഹനദാസ് 

മകൻ 
(പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല. 

പരേതന്റെ നിയമാനുസൃത അവകാശികൾ മേൽ 
വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് 
പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീ സിൽ നേരിട്ട് ഹാജ രാ യി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


Gaz . No . 51/2019/DTP ( CLP ). 


117 


